Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4984 


Aluva Taluk 


ലേലപരസ്യം 


നമ്പർ സി1-1440 2021 . 


2021 ജൂൺ 18 . 


എല്ലാവിധ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാകു 
ന്ന തു മാ ണ് . പ്രസ്തുത ലേലം മാറ്റി വയ്ക്കു ന്ന തിനോ 
അസ്ഥി ര പ്പെ ടു ത്തു ന്ന തിനോ ആലൂ വ് തഹ ശീൽദാർ 
( ഭൂരേഖ ) -യ്ക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് . ലേലം 
സംബ ന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ആലുവ താലൂക്ക് 
ഓ ഫീ സിലോ മല യാ റ്റൂർ വില്ലേജ് ഓഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ് . 


ആലുവ താലൂക്ക് , മലയാറ്റൂർ വില്ലേജിൽ ഇല്ലിത്തോട് 
ഒന്നാം ബ്ലോക്ക് കവലയിൽനിന്നും ഇല്ലിത്തോട് കാടപ്പാറ 
റോഡിന്റെ സമീപമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ 
അപകടകരമായി നിൽക്കുന്ന തായ 2 കുന്നിവാക മരങ്ങൾ 
ലേലം ചെ ത് വിൽക്കു ന്ന തിന് ബഹു മാ ന പ്പെട്ട ജില്ലാ 
കളക്ടറുടെ DCEKM / D1 / 10457 / 20 നമ്പർ ഫയൽ പ്രകാരവും 
ആലുവ തഹശീൽദാർ ( 

ഭൂരേഖ ) -യുടെ സി1-144021 നമ്പർ 
ഫയൽ 

പകാ രവും ഉത്ത ര വാ യിട്ടു ള്ള താ ണ് . 
ചെയ്യപ്പെടുന്ന മരത്തിന്റെ ഇനം അളവ് എന്നിവ ചുവടെ 
ചേർക്കുന്നു . 


ലേല വസ്ത - മലയാറ്റൂർ വില്ലേജിൽ ഇല്ലിത്തോട് ഒന്നാം 
ബ്ലോക്ക് കവലയിൽ നിന്നും ഇല്ലിത്തോട് കാടപ്പാറ റോഡിന്റെ 
സമീപമുള്ള സർക്കാർ പുമ്പോക്ക് ഭൂമിയിൽ അപകടകരമായി 
നിൽക്കുന്നതും മേൽ വിവരിച്ചിട്ടുള്ള തു മായ കുന്നി വാക 
മരങ്ങൾ . 


ല ല 


ലല് 


സ്ഥലം ഇല്ലി ത്തോട് കാട പ്പാറ റോഡിന്റെ 
സമീപമുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമി . 

നിരതദ്രവ്യം ? 2,500 . 


കമ 


ഇനം 


ചുറ്റളവ് 


തടി അളവ് 

( M ' ) 


വിറക് അളവ് 

( M3 ) 


നമ്പർ 


നികുതി 18 % ചരക്ക് സേവന നികുതി . 


വിക സന 

ഫണ്ട് . 


കുന്നിവാക 


1 


162 c.in. 


1,069 


മ ര 


വിറ്റു കിട്ടുന്ന 


ആ ക 


തുകയുടെ 5 % . 


2 


കുന്നിവാക 


334 C.m. 


4.330 


4.351 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ ( 

ഭൂരേഖ ) . 


ആലുവ . 


പരസ്യം 


വ ര 


( 1 ) 


നമ്പർ എച്ച്3-3720,2021 , 


2021 ഏപ്രിൽ 22 . 


മല യാറ്റൂർ വില്ലേജിൽ ഇല്ലിത്തോട് ഒന്നാം ബ്ലോക്ക് 
ക വ ല യിൽ നിന്നും ഇല്ലി ത്തോട് കാട പ്പാറ റോഡിന്റെ 
സമീപമുള്ള സർക്കാർ പുമ്പോക്ക് ഭൂമിയിൽ അപകടകരമായി 
നിൽക്കു ന്നതും 

മൽ പരാ മർശിച്ചിട്ടു ള്ള തു മാ യ 
ലേല വസ് തു പകൽ 10 മണി മുതൽ 5 മണി 
പരിശോധിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കുന്നതാണ് . മേൽ 
വിവ രിച്ച പകാ ര മു ള്ള 

മ ര ങ്ങൾ 

പര സ്യ ലേലം 
വ്യ വ സ്ഥ കൾ അ നു സ രിച്ച് 29 - 6 - 2021 -ാം തീയതി യിൽ 
11 , 30 മണിക്ക് മേൽപ്പറഞ്ഞ സ്ഥലത്ത് വച്ച് നടത്തുന്നതാണ് . 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ 29 -6-2021 - ന് 11.30 am . - ന് 
മുമ്പായി നിശ്ചിത സ്ഥലത്ത് 

എത്തി ച്ചേ രേ ണ്ട താ ണ് . 
ഏ ത ങ്കിലും കാ ര ണ വ ശാ അന്നേദിവസം 
നടക്കാ തി രു ന്നാൽ 16 -7 -2021 തീയതിയിലും പത 
ദിവസവും ലേലം നടക്കാതിരുന്നാൽ 30-7-2021 തീയതിയിലും 
ഇതസ്ഥലത്തും ഇതേസമ യത്തും 

നട പ ടി കൾ 
സ്വീകരിക്കുന്നതാണ് . 


ആലുവ താലൂക്ക് , മറ്റൂർ വില്ലേജിൽ കുറ്റിലക്കര കരയിൽ 
മേനാച്ചേരി വീട്ടിൽ ചെറിയ മകൻ ആൻ , എം . സി . എന്ന 
കക്ഷി 5- 4 -2015 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്നാവശ്യ 

പ്പെട്ടു കൊണ്ട് പരേ തന്റെ സഹോ ദരി മേ രി അപേക്ഷ 
സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


ല ലം 


ലല 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബ ho 


1 


മേരി 


സഹോദരി 


59 


2 


ആനി 


56 


3 


സാജു 


സഹോദരൻ 


50 


4 


ബിന്ദു 


സഹോദരി 


42 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ താത് പ ര്യ മു ള്ള വർ 
ലേലത്തിന് മുമ്പായി * 2,500 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ് . 
കൂടു തൽ തുകയ്ക്ക് ലേലം കൊണ്ട യാൾ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിച്ച് ലേലം സ്ഥിരപ്പെടുത്തി ജില്ലാ 
കള ക് ടർ ഉത്ത ര വാ കു ന്ന മുറയ്ക്ക് ലേല വസ്തു ക്കൾ 
വിട്ടുതരുന്നതുമാണ് . മുഴുവൻ ലേല തുകയും ചരക്ക് സേവന 
നികുതി ഉൾപ്പടെ നിയ മാ നു സ ത എല്ലാ അനു ബന്ധ 
നികുതികളും ലേലം കൊണ്ടയാൾ അന്നേദിവസം തന്നെ 
അടയ്ക്കേണ്ടതാണ് . അപ്രകാരം ലേലം കൊണ്ടയാൾ 10 ദിവസ 
ത്തി നക ടി മ ര ങ്ങ ൾ 

ഉത്തര വാ ദി ത്വത്തിലും 
ചെലവിലും മറ്റാർക്കും നാശനഷ്ടം ഉണ്ടാകാത്ത വിധവും 
നീക്കം ചെയ്യേണ്ടതാണ് . സർക്കാർ ലേലത്തിന് ബാധകമായ 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധി ക്കു ശേഷമോ ലഭിക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


സ്വന്തം 


102 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 09:47:45 
+ 05'30 ' 


